Reg . No . രജി. നമ്പർ 
KL /TV ( N ) /12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

| 2011 


പ്പ 


SOVERN 


ാർ 


ven 


KERAL 


MENT OF 


त्याव 


സ് 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


4th January 2011 
2011 ജനുവരി 4 


Vol. LVI 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ് 


വാല്യം 56 


നമ്പർ 


14th Pousha 1932 
1932 പൌഷം 14 


PART III 


Stores Purchase 


refundable. The tender forms are not transferable . Those 
who wish to get tender form by Post may sent 
- 600. Money Order which includes Cost, Taxes, Postal 
Charges etc . Sale of tender form will be closed at 
12 noon on 12 - 1 - 2011. Cheque , Postal Stamps, Demand 
Drafts etc. will not be accepted towards the cost of tender 
forms nor will be the forms be sent as V . P. P. Duplicate 
forms if required will be issued at 200 (Rupees Two 
hundred only ) + VAT 4 % and Cess (1 % ) per copy. Details 
of the tenders can be had from this office on all working 
days . Approximate Cost of the item is 1,95 ,000 . 


Animal Husbandry Department 

SHORT TENDER NOTICE 

| [ No. X & XIII/2010 -11] 
No. B /1351/2010 , B /1708/2010, 22nd December 2010 . 

Sealed competitive tenders are invited for the 
Chemicals and Annual Maintenance Contract for the Lab . 
equipments. (Deep freezer -20 ,-80 , Refrigerators -(Kelvinator, 
Samsung , Godrej and L . G .), Air Conditioner (10 Nos.) 
to Chief Disease Investigation Office , Palode , 
Thiruvananthapuram . 

The tenders should be superscribed as “ Tender 
No. X and XIII/ 2010 - 11 Chemicals and Annual 
Maintenance Contract for the Lab , equipments and should 
be addressed to the Cheif Disease Investigation Officer, 
Palode, Pacha P . O ., Pin -695 562, Thiruvananthapuram 
District, Kerala . Last date for the receipt of tender is 
13 - 1- 2011 at 4 p .m . Late tenders will not be accepted . 
The tenders will be opened at 11 a . m . on 14 - 1- 2011 in 
the presence of the tenderers or their authorized 
representatives who may be present at that time. 

Intending tenders can apply to the Chief Disease 
Investigation Officer, Palode , Pacha P . 0 ., Pin - 695 562 , 
Thiruvananthapuram District for the prescribed tender 
forms on which the tenders are to be submitted . 
Application for the tender form should be accompanied by 
a cash remittance of 400 + VAT 4 % + Cess tenders which 
is the price fixed for a set of tender form and which is not 


മൃഗ സം രക്ഷണ വകുപ്പിലെ തിരുവനന്ത പുരം ചീഫ് 
ഡീസിസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലേക്ക് കെമിക്കൽസ് 
ആന്റ് ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്റ്റ് ഫോർ ലാബ് 
എക്യുപ്മെന്റ് സ് നൽകുന്നതിനായി മുദ്രവച്ച മത്സരാധിഷ്ഠിത 
ദർഘാസുകൾ ക്ഷണിക്കുന്നു . 

ദർഘാസുകൾ ദർഘാസ് നമ്പർ 10 ആന്റ് 13 / 2010 - 11 
കെമിക്കൽസ് ആന്റ് ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് 
ഫോർ ലാബ് എക്യു പ്മെന്റ് സ് എന്ന് കവറിന് പുറത്ത് 
രേഖപ്പെടുത്തി ചീഫ് ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, 
പാലോട്, പച്ച. പി. ഒ., തിരുവനന്തപുരം, കേരളം, പിൻ-695 562 
എന്ന വിലാസത്തിൽ വേണം സമർപ്പിക്കുവാൻ. ദർഘാസുകൾ 
സമർപ്പിക്കേണ്ട അവസാന തീയതി 13 - 1- 2011 വൈകുന്നേരം 
4 മണിവരെ. ദർഘാസുകൾ 14 - 1 - 2011 രാവിലെ 11 മണിക്ക് 
ദർഘാസ് നൽകിയവരുടെയോ അവർ ചുമതലപ്പെടുത്തിയവരു 
ടെയോ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതാണ്. 


നിർദ്ദിഷ്ട ദർഘാസുകൾ ലഭിക്കുന്നതിന് ചീഫ് ഡിസീസ് ഇൻവെസ്റ്റിഗേ 
ഷൻ ഓഫീസർ, പാലോ ട്, പച്ച പി. ഒ., 
തിരുവനന്തപുരം, കേരളം, പിൻ - 695 562 എന്ന വിലാസത്തിൽ ബന്ധപ്പെടേണ്ട 
താണ്. നിർദ്ദിഷ്ട രൂപത്തിലുള്ള ദർഘാസുകളിൽ മാത്രമേ ദർഘാസു 
കൾ സമർപ്പിക്കുവാൻ പാടുള്ളൂ. ദർഘാസുകൾ ലഭിക്കുന്നതിന് അപേക്ഷ 
യോടൊപ്പം 400- ഉം (ഒന്നിന്റെ വില ) അതിന്റെ വാറ്റ് പ്രകാരമുള്ള 
നികുതിയും നൽകേണ്ടതാണ്. പ്രസ്തുത തുക തിരികെ ലഭിക്കുന്നതല്ല. 
ദ ർ ഘ ാ 

സ 

ക ൾ 
കൈമാറാൻ പാടുള്ളതല്ല . ദർഘാസുകൾ തപാലിൽ ലഭിക്കണമെന്നുള്ളവർ 
600 ദർഘാസ് വില , വാറ്റ് നികുതി, തപാൽ ചാർജ്ജ് ഇനങ്ങളിലായി മണി 
യോർഡർ അയക്കേണ്ടതാണ്. ദർഘാസുകളുടെ വിൽപ്പന 12 -1-2011 ഉച്ചയ്ക്ക് 
12 മണിയ്ക്ക് അവസാനിക്കുന്നതാണ്. ദർഘാസുകളുടെ വില ചെക്കായോ, 
പോസ്റ്റൽ ഓർഡ റാ യോ , ഡിമാന്റ് ഡാഫ്റ്റായോ സ്വീക രി 
ക്കുന്നതല്ല. ദർഘാസുകളുടെ പകർപ്പ് ആവശ്യമുള്ളവർ 200 + വാറ്റ് നികു 
തിയും അടച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസുകൾ സംബന്ധിച്ചുള്ള കൂടു 
തൽ വിവരങ്ങൾ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും ഓഫീസ് സമയത്ത് ഈ 
ഒ ) ഫ യ സ 1 ൽ ന ി ന ് 
അറിയാവുന്നതാണ്. 


Chief Disease 
Investigation Office , Palode, 
Thiruvananthapuram . 


(Sd.) 
Chief Disease 
Investigation Officer. 


